Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. 02 . MMID 
KL / TV (N )/ 12 /2009 -2011 


OVERNM 


no 


Am 
VMENT OF 


KERALL 


त्यावर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


19th January 2010 

2010 2Moul 19 
29th Pousha 1931 
1931 00140410 29 


beijo 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


STATIONERY DEPARTMENT 


SHORT TENDER NOTICE 
No. 15223 /D1/09 /Sty . 

30th December 2009. 
Sealed tenders are invited for executing the Loading, 
Unloading and Transporting works of Stationery Office , 
Thiruvananthapuram for the year 2010 - 11 on contract basis. 

Tender No . and 
Name of Works 

Rs. 


SI. 


EMD 


No . 


( 1 ) 


(2 ) 


(3 ) 


1 


1,000 


122/2009- 10 — Transporting — Tvpm . District - 
Transporting of stationery articles from 
the Railway Station , Thiruvananthapuram , 
Railway goods shed Kochuveli and Parcel 
Offices of Thiruvananthapuram City to 
various stores of Stationery Office, Tvpm . 
(Including loading charge, lorry rent.) 
123/2009- 10 - Inter District Transporting — 
Transporting of Stationery articles from the 
Stationery Office , Thiruvananthapuram to 
other officers within the State and from 


10,000 


( 2 ) 


on the next working day . The tender forms are not 
transferable . Sale of tender forms will be closed 24 hours 
before the time fixed for opening of the tenders. Cheques, 
Postage Stamps and Demand Draft etc ., will not be 
accepted towards the cost of tender forms, nor will the 
tender forms be sent by V. P.P . Duplicate tender forms, if 
required will be issued at the price fixed for the purpose . 
Tenders without preliminary agreement and EMD will be 
rejected outrightly . 

-- സ്റ്റേഷനറി വകു പ്പിൽ 2010 - 11 വർഷ ത്തിൽ 
ഉണ്ടാകാനിടയുള്ള ഗതാഗത കയറ്റിറക്ക് ജോലികൾ കരാർ 

വ്യ വ സ്ഥ പ്രകാരം നിർവ്വഹിക്കുന്നതിലേക്ക് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


one District to another. 
3 124/2009-10 - Loading and Unloading - 3,000 

Secretariat Store , Jail Press — Loading and 
Unloading of Stationery and other articles 
from the Secretariat Store, Annex Cellar, 
Thiruvananthapuram and loading from 

Jail Press and Central Press . 
4 125/2009 -10 - Loading and Unloading - 10,000 

Thiruvananthapuram District Loading and 
Unloading Stationery articles, Opening 
of bundles and sealed wooden cases , 
stocking and as etc . works in the 
various stores of Stationery Office , 
Thiruvananthapuram . 
Cost of tender forms: 

- Original - Rs. 400 + 12 .5 % VAT for Sl. No . 1 , 
Rs. 1 , 500 + 12. 5 % VAT for Sl. No. 2 and Sl. No. 4 and 
Rs. 600 + 12. 5 % VAT for Sl. No. 3 . 

- Duplicate -- Rs. 200 + 12 . 5 % VAT for Sl. No. 1 , 
Rs. 750 + 12 . 5 % VAT for Sl . Nos. 2 and Sl. No . 4 and 
Rs. 300 + 12. 5 % VAT for Sl. No. 3 . 

- Last date and time of sale of tender form - -10 - 2- 2010, 
3 p . m . 

Last date and time of receipt of tender form 
11- 2-2010, 1 p. m . 

Date and time of opening of tenders — 11- 2 - 2010 , 
3 p . m . 


2 


The envelope containing the tenders shall be 
appropriately superscribed with the tender number and 
item and addressed to the " Controller of Stationery, P . M . G , 
Thiruvananthapuram -695 033 . Late tenders will not be 
accepted . The tenders will be opened at the due date and 
time noted above in the presence of the tenderers or their 
authorized representatives who may be present at the time 
of opening of the tenders. 

Intending tenderers may on application to the 
Controller of Stationery, Thiruvananthapuram - 695 033 
obtain the requisite tender forms on which the tenders are 
to be submitted . Cost of tenders forms will be accepted 
either in cash (remittance in the office ) or by Money Order 
only and should be sent to the Controller of Stationery , 
Thiruvananthapuram -33. The cost of tender forms are not 
refundable under any circumstances. The tender number 
and the name of the item for which the tender form is 
required should be clearly specified in the application / 
Money Order coupon . If date of opening of tender 
happens to be holiday it will be opened at the same time 


കമ 

ദർഘാസ് നമ്പരും നിരതദ്രവ്യം 
നമ്പർ 

ജോലിയുടെ സ്വഭാവവും - രൂപ 
1 122 / 2009-10 -- ഗതാഗതം- തിരുവനന്തപുരം ജില്ല - 
തി രു വ ന ന്ത പുരം റെയിൽവേ സ്റ്റേഷൻ, 

യിൽ വേ ഗുഡ് ഷ ഡ് , പാഴ് സൽ 
ആഫീസുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും 
സ്റ്റേഷനറി വകുപ്പിന്റെ വിവിധ സ്റ്റോറുകളിലേക്ക് 
സ്റ്റേഷനറി സാധനങ്ങൾഎത്തിക്കുന്നതിലേക്ക് 
(വണ്ടി വാടക , കയറ്റുകൂലി എന്നിവയുൾപ്പെടെ) 1,000 
- 123 / 2009 - 10 - അന്തർജില്ലാ ഗതാഗതം - 

സ്റ്റേഷനറി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ 
സ്റ്റോറുകളിൽ നിന്നും മറ്റ് ജില്ലകളിലേക്കും 
ഒരു ജില്ലയിലെ ആഫീസിൽ നിന്നും മറ്റ് ജില്ല 

കളിലേക്കും സാധനങ്ങൾഎത്തിക്കുന്നതിലേക്ക് 10 ,000 
3 124/2009 -10 - കയറ്റിറക്ക്- സെക്രട്ടറിയേറ്റ് സ്റ്റോർ, 
ജയിൽ പ്രസ്സ് സെക്രട്ടറിയേറ്റ് സ്റ്റേഷനറി 

സ്റ്റോറിൽ നിന്നും സ്റ്റേഷനറി സാധനങ്ങൾ 
കയറ്റുന്നതിനും ഇറക്കുന്നതിനും, ജയിൽ പ്രസ്സ്, 
സെൻട്രൽ പ്രസ്സ് എന്നിവിടങ്ങളിൽ നിന്നും 
സ്റ്റേഷനറി സാധനങ്ങൾ കയറ്റുന്നതിനും 

3, 000 
4 125 / 2009- 10 - കയറ്റിറക്ക്- തിരുവനന്തപുരം ജില്ല - 

സ്റ്റേഷനറി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ 
വിവിധ സ്റ്റോറുകളിലെ കയറ്റിറക്ക് ജോലികൾ 
നിർവ്വഹിക്കുക, സാധനങ്ങൾ ഒരു സ്ഥലത്തു 
നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവയ്ക്കുക, 
പെട്ടികൾ പൊളിച്ച് സാധനങ്ങൾ അടുക്കി 
വയ്ക്കുകതുടങ്ങിയ ജോലികൾ നിർവ്വഹി 
ക്കുന്നതിലേക്ക് 

10 ,000 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - കമനമ്പർ 1- ന് രൂപ 400 + 12 . 5 % വാറ്റ്, 
കമനമ്പർ 2 - നും 4 - നും രൂപ 1,500 + 12.5 % വാറ്റ്, ക്രമനമ്പർ 
3- ന് രൂപ 600 + 12.5 % വാറ്റ്. 

- പകർപ്പ് ക്രമനമ്പർ 1- ന് രൂപ 200 + 12.5 % വാറ്റ്, ക്രമനമ്പർ 
2 - നും 4 - നും രൂപ 750 + 12.5 % വാറ്റ്, ക്രമനമ്പർ 3 - ന് രൂപ 
300 + 12 .5 % വാറ്റ്. 

- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 10 - 2 - 2010 , 3 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 11- 2 - 2010 , 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
11- 2 - 2010 , 3 മണി. 


ദർ ഘാസ് ക വ റിന്റെ പുറത്ത് ദർഘാസ് നമ്പരും 
ഏത് കരാറിനായി എന്ന വിവരവും രേഖപ്പെടുത്തേണ്ടതാണ്. 
“ സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം- 695 033 ” എന്ന 
മേൽവിലാസത്തിലാണ് ദർഘാസുകൾ അയയ്ക്കേ ണ്ട ത്. 
താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിയിൽ നിർദ്ദിഷ്ട സമയത്ത് 
ദർഘാസുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ വ്യക്തികളു 
ടെയോ സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന താ ണ് . ദർഘാസ് 
തുറക്കാനായി നിശ്ചയിച്ച ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധിയാവുകയാണെങ്കിൽ തുടർന്നുള്ള പ്രവർത്തി ദിവസം 
അതേ സമയത്ത് ദർഘാസ് തുറക്കുന്നതാണ്. 

- ദർഘാസ് ഫോറം വേണ്ടവർ ഫോറത്തിന് നിശ്ചയി 
ച്ചിട്ടുള്ള വില സഹിതം ( പണമായോ, മണിയോർഡറായോ) 
തിരുവനന്തപുരം സ്റ്റേഷനറി കൺട്രോളർക്ക് (ഔദ്യോഗിക 
മേൽ വിലാസത്തിൽ മാത്രം) അപേക്ഷ നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും 
മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറം യാതൊരു കാരണ 
വശാലും കൈമാറ്റം ചെയ്യാൻ പാടില്ല . ഏത് ദർഘാസിനും 
ഇനത്തിനും വേണ്ടിയുള്ള ഫോറമാണ് വേണ്ടതെന്ന് 
അപേക്ഷ യിൽ | മണിയോർഡർ കൂപ്പണിൽ വ്യക്ത മായി 
സൂചിപ്പിച്ചിരിക്കണം. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്ക്, ഡി . ഡി ., തപാൽ സ്റ്റാമ്പ് തുടങ്ങിയവ സ്വീകരിക്കുകയോ 
ഫാറം വി . പി . പി . ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല . 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന ദർഘാസ് തുറക്കുന്നതിന് 
24 മണിക്കൂർ മുൻപ് അവസാനിക്കുന്നതാണ്. രണ്ടാം പകർപ്പ് 
വേണ്ടവർക്ക് നിശ്ചയിച്ച വിലയ്ക്ക് നൽകുന്നതാണ്. പ്രാഥമിക 
കരാർ ഉടമ്പടിയും നിര ത ദ വ്യ വു മില്ലാത്ത ദർഘാസുകൾ 
നിരുപാധികം നിരസിക്കുന്നതാണ്. 


Thiruvananthapuram . 


( Sd.) 
Controller of Stationery. 


